L . A . Notifications and Declarations 


ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സർവ്വ റിക്കാർഡ്, 
അതിർത്തി നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും 
ചെയ്തിട്ടുള്ള അതിരുകൾ ശരിയായി നിർണ്ണയി 
ക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നതിന്റെ 
തർക്കമറ്റ തെളിവായിരിക്കുന്നതാണ്. 


THIRUVANANTHAPURAM DISTRICT 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 13 -ാം വകുപ്പുപ്രകാരമുള്ള പരസ്യം 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


നമ്പർ ഡി1- 408 / 16. 


| 2016 ജൂ 


ൺ 


10 . 


- 1. താഴെ പറയുന്ന പ്രദേശങ്ങളിലെ റീ സർവെ ഇപ്പോൾ 

പൂർത്തി യാ യി രി ക്കു ന്ന തായി 1961 - ലെ കേരള 
സർവെയും അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 
( 1961- ലെ 37 -ാം ആക്ട് ) 13 -ാം വകുപ്പ് പ്രകാരം 
ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 
| പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ 
പ്രകാരം ഒരു സിവിൽ കോടതിയുടെ ഡിക്രിമൂലമോ 
2007 - ലെ ഭേദഗതി ആക്ട് 29 പ്രകാരം 
സെക്ഷൻ 13 എ അനുസരിച്ച് ജില്ലാ കളക്ടറുടെ 
ഉത്ത രവ് പ്രകാരമോ റീസർവെ ഭേദ ഗതി 


- തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ കല്ലറ 
- വില്ലേജ് ബ്ലോക്ക് 2- ൽ (ഭാഗീകം) റീസർവെ നമ്പർ 17 മുതൽ 
26 വരെ, 32 മുതൽ 64 വരെ, 390 മുതൽ 497 വരെ, 
ബ്ലോക്ക് 3- ൽ (പൂർണ്ണം) റീസർവെ നമ്പർ 1 മുതൽ 395 വരെ, 
ബ്ലോക്ക് 4 - ൽ (ഭാഗീകം ) റീസർവെ നമ്പർ 1 മുതൽ 113 വരെ, 
164 മുതൽ 377 വരെ, ബ്ലോക്ക് 5 - ൽ (ഭാഗീകം) റീസർവ്വ 
നമ്പർ 1 മുതൽ 13 വരെ, 27 മുതൽ 78 വരെ, 196 മുതൽ 216 
വരെ, 224 മുതൽ 263 വരെയും ഉൾപ്പെട്ടുവരുന്ന ഭൂപ്രദേശം. 


അസിസ്റ്റന്റ് ഡയറക്ടറാഫീസ്, 
റീസർവെ , നെയ്യാറ്റിൻകര. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് ഡയറക്ടർ 
- (ഇൻ- ചാർജ്). 


305 


